o . 
सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2016 


Regn . No . KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL / TV ( N )/634/2015 -17 


GOVERN 


- 
കേര 


രള സർക് 


കാർ 


NMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 5 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2016 ഫെബ്രുവരി 9 
9th February 2016 

1191 മകരം 26 
26th Makaram 1191 

1937 മാഘം 20 
20th Magha 1937 


Vol. V 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Dairy Development Department 


REGISTRATION CERTIFICATE 


No. C - 3825 / 2014 . 


15th December 2015. 


I do hereby certify in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co-operative Societies Act, 1969 ( Act 21 of 1969) that the 
following society, that the particulars which is furnished 
in the Categorical Statement is registered by me today as 
a Co - operative Society under the said Act, on the basis 
of limited liability and that the bye - laws of the 
undermentioned society is also hereby registered under 
the said section . 


4. പോസ്റ്റാഫീസ് തിരുനാവായ. 
- 5. താലൂക്ക് - തിരൂർ. 
6. ജില്ല മലപ്പുറം 
| 7 . പ്രവർത്തന പരിധി - പവർത്തന മേഖല - മല പ്പുറം 

ജില്ലയിലെ തിരൂർ താലൂക്കിൽ തിരുനാവായ പഞ്ചായത്തിലെ 

8, 17 വാർഡുകൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ. 
അതിരുകൾ : 

പടിഞ്ഞാറ് ഭാഗം - റെയിൽവേ ലൈൻ. 
- വടക്ക് ഭാഗം - വടക്ക് പടിഞ്ഞാറ് റെയിൽവേ ലൈൻ 

മുതൽ വടക്ക് കിഴക്ക് മൂഡൻപാറ റോഡ് താമരക്കുളം 
വരെയും 
കിഴക്ക് ഭാഗം - വടക്ക് കിഴക്ക് മൂ ഡ ൻ പാറ റോഡ് 
താമരക്കുളം മുതൽ കിഴക്കൻമുക്ക് ഹരിജൻ കോളനി 
പ്രദേശങ്ങൾ ഉൾപ്പെട്ടതും തെക്ക് കിഴക്ക് തിരുനാവായ 
സൗത്ത് പല്ലാർ റോഡ് ജംഗ്ഷൻ വരെയും 
തെക്ക് ഭാഗം - തെക്ക് കിഴക്ക് തിരുനാവായ സൗത്ത് 
പല്ലാർ റോഡ് ജംഗ്ഷൻ മുതൽ തെക്കേ അങ്ങാടി 
പ്രദേശങ്ങൾ ഉൾപ്പെട്ടതും തെക്ക് പടിഞ്ഞാറ് റെയിൽവേ 
ലൈൻ വരെയും. 


തരംതിരിച്ചുള്ള പട്ടിക 


1. സംഘത്തിന്റെ പേരും നമ്പരും - എടക്കുളം 

ക്ഷീരോൽപാദക സഹകരണസംഘം ക്ലിപ് തം 

നമ്പർ എം . 289 ( ഡി ) ആപ്കോസ്. 
2. രജിസ്റ്റർ ചെയ്ത തീയതി - 15- 12- 2015 . 
3 . മേൽ വിലാസം - എടക്കുളം ക്ഷീരോൽ പാ ദക 

സഹകരണ സംഘം ക്ലിപ് തം നമ്പർ 
എം . 289 ( ഡി ) ആപ്കോസ്. 


KERALA GAZETTE 


[PART III 


- 8. ബാദ്ധ്യത - അടച്ചുതീർത്ത ഓഹരിക്ക് തുല്യം 


9. പ്രധാന ഉദ്ദേശങ്ങൾ പാൽ സംഭരണവും വിതരണവും. 
10. അംഗീകൃത ഓഹരി മൂലധനം- 10, 000 . 


11 . സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ്പകളുടെയും 

നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരി മൂലധനം, 
സഞ്ചിതമായ കരുതൽ ധനം, കെട്ടിടനിധി എന്നിവയുടെ 
തുകയിൽനിന്നും സഞ്ചിതമായ നഷ്ടങ്ങൾ കുറച്ചിട്ടുള്ള 
തുകയുടെ പത്തിരട്ടിയിൽ കവിയാൻ പാടുള്ളതല്ല . 


ക്ഷീരവികസന വകുപ്പ് 
ഡെപ്യൂട്ടി ഡയറക്ടറുടെ 
ആഫീസ്, മലപ്പുറം. 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


4. പോസ്റ്റാഫീസ് നെല്ലിക്കുത്ത് 
5. താലൂക്ക് ഏറനാട് 
6. ജില്ല മലപ്പുറം 
7 . പ്രവർത്തനപരിധി - - പ്രവർത്തന മേഖല - മലപ്പുറം ജില്ലയിലെ 

ഏറനാട് താലൂക്കിൽ മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ 23, 24 
വാർഡുകൾ ഉൾപ്പെടുന്ന നെല്ലിക്കുത്ത് ഹൈസ്കൂൾ, 

ചാലുകുളം ഉൾപ്പെടുന്ന മുഴുവൻ പ്രദേശങ്ങൾ. 
അതിരുകൾ : 
പടിഞ്ഞാറ് ഭാഗം - തെക്ക് പടിഞ്ഞാറ് കൂട്ടാലു ങ്ങൽ 

കോട്ടക്കുത്ത്, ഫിർദൌസ് നഗർ റോഡുമുതൽ വടക്ക് 
പടിഞ്ഞാറ് കപൂർ റോഡ്, ആക്കറോഡുവരെ. 
വടക്ക് ഭാഗം - വടക്ക് പടി ഞഞ്ഞാ റ് കപൂർ റോഡ്, 
ആക്കറോഡ്മുതൽ വടക്ക് കിഴക്ക് മഞ്ചേരി പാണ്ടി 
ക്കാട് റോഡുവരെ. 
കിഴക്ക് ഭാഗം - വടക്ക് കിഴക്ക്മഞ്ചേരിപാണ്ടിക്കാട് റോഡ് 
മുതൽ തെക്ക് കിഴക്ക് ചുണ്ടമണ്ണ അലവി സാഹിബ് 

റോഡും കടലുണ്ടിപുഴയും വരെ. 
തെക്ക് ഭാഗം - തെക്ക് കിഴക്ക് ചുണ്ടമണ്ണ അ ല വി 
സാഹിബ് റോഡും കടലുണ്ടിപുഴയും മുതൽ തെക്ക് 
പടിഞ്ഞാറ് കൂട്ടാലു ങ്ങൽ കോട്ടക്കുത്ത്, ഫിർദൌസ് 
നഗർ റോഡുവരെ. 


REGISTRATION CERTIFICATE 


No, C- 279 / 2015. 

23rd December 2015. 
I do hereby certify in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co -operative Societies Act, 1969 (Act 21 of 1969) that 
the following society, the particulars which is furnished in 
the Categorical Statement is registered by me today as a 
Co -operative Society under the said Act, on the basis of 
limited liability and that the bye- laws of the 
undermentioned society is also hereby registered under 
the said section . 


8. ബാധ്യത - അടച്ചുതീർത്ത ഓഹരിക്ക് തുല്യം. 


തരം തിരിച്ചുള്ള പട്ടിക 
1. സം ഘ ത്തിന്റെ പേരും ന മ്പ രും - ന ല്ലി ക്കു ത്ത് 

ക്ഷീരോൽപാദക സഹകരണസംഘം ക്ലിപ്തം നമ്പർ 

എം . 290 ( ഡി ) ആപ്കോസ്. 
2. രജിസ്റ്റർ ചെയ്ത തീയതി - 23- 12 -2015 . 
3. മേൽ വിലാസം - നെല്ലിക്കുത്ത് ക്ഷീരോൽപാദക 

സഹകരണ സംഘം ക്ലിപ്തം നമ്പർ എം . 290 ( ഡി ) 
ആപ്കോസ്. 


9. പ്രധാന ഉദ്ദേശങ്ങൾ പാൽ സംഭരണവും വിതരണവും. 
10 . അംഗീകൃത ഓഹരി മൂലധനം- - 10, 000. 
11. സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം വായ്പകളുടെയും 

നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരി മൂലധനം, 
സഞ്ചിതമായ കരുതൽ ധനം, കെട്ടിട നിധി എന്നിവയുടെ 
തുകയിൽനിന്നും സഞ്ചിതമായ നഷ്ടങ്ങൾ കുറച്ചിട്ടുള്ള 
തുകയുടെപത്തിരട്ടിയിൽ കവിയാൻ പാടുള്ളതല്ല. 


ക്ഷീരവികസന വകുപ്പ് 
ഡെപ്യൂട്ടി ഡയറക്ടറുടെ 
ആഫീസ്, മലപ്പുറം. 


- (ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


228 


